SOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634/ 2018-20 


ക 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂലൈ 21 

21st July 2020 
1195 കർക്കടകം 6 
6th Karkadakam 1195 


നമ്പർ 


r"} 26 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 30 
30th Ashadha 1942 


PART III 
Notifications by Heads of Departments 

Commissionerate of Land Revenue 


5302 


KERALA GAZETTE 


[PART III 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതയുടെ പേരിൽ 
അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


തിരുത്തൽ പരസ്യം 
നമ്പർ എ5-385902019. 

2020 മേയ് 15 . 
1- 4- 2 020- ല 

കേ രള ഗസ്റ്റ് നമ്പർ 

14- ൽ 
( വാല്യം IX , പാർട്ട്- III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 2724 - ൽ ക്രമനമ്പർ ( 27 )-ആയി 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യ ത്തിൽ പരേതനായ 
പത്മവിലാസം ബംഗ്ളാവിൽ ശിശുപാലൻ, വി.-യുടെ മരണ 
തീയതി "2-10-2019 എന്നത് " 2-10-2017 എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
നെയ്യാറ്റിൻകര. 

തഹശീൽദാർ. 


Thiruvananthapuram Taluk 


( 11 ) 
നമ്പർ എ1-11036 2020. 

2020 ജൂൺ 8. 
നെയ്യാറ്റിൻകര താലൂക്കിൽ വിഴിഞ്ഞം വില്ലേജിൽ 
മു ലൂർ പി . ഒ . , തെക്കൂ ട്ടത്ത് തക്ക രി കത്ത് വീട്ടിൽ 
ബാലകൃഷ്ണൻനാടാർ 3-8-2007 - ലും ഭാര്യ ടി വീട്ടിൽ കാർത്തി 
17-5-2017 - ലും മരിച്ചുപോയതിനാൽ പരേതരുടെ പേരിൽ MACT 
കോടതിയിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
രാജൻ, ബി . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിഴിഞ്ഞം 
വില്ലേജ് ആഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർ ഡിൻ പ് കാ രം പര ത രു ടെ നിയ മാ നു സ്യ ത 
അവകാശികളായി 

വയസ് 


പരസ്യം 


( 1) 


നമ്പർ ജി3-7475 2020 . 


2020 മേയ് 26. 


1 . 


63 


തിരുവനന്തപുരം താലൂക്കിൽ കഠിനംകുളം വില്ലേജിൽ 
അബ്ദുൾ അസീസ്സ്, കട വിളാ കം , ചേരമാൻ തു രു ത്ത് , 
പുതു ക്കു റിച്ചി പി . ഒ. എന്നയാൾ 15-9-1982 -ാം തീയതി 
മരണപ്പെട്ടതായും ബാങ്ക്, മറ്റ് ആവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ ത ന്റെ മകൻ 
മുഹമ്മദ് നദീർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കഠിനംകുളം 
വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 8 പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 


2 . 


57 


സുശീല , കെ . 

മകൾ 
രാജൻ, ബി. 

മകൻ 
ഇവർമാത്രമാണുള്ളതെന്നും പരേതരുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതരുടെ പേരിൽ 
അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


മകൻ 


79 


2 


76 


3 


9 3 


74 


4 


മുഹമ്മദ്സുബൈർ 
മുഹമ്മദ് ഫസിൽ 
മുഹമ്മദ് താഹിർ 
നബീസത്ത് ബീവി, ജെ . 
മുഹമ്മദ് ഇക്ബാൽ 
സുലെഖ ഖാദർ 
മുഹമ്മദ് നദീർ 


മകൾ 


68 


5 


മകൻ 


67 


6 


മകൾ 


65 


7 


മകൻ 


63 


8 


സീനത്ത് ഷാജഹാൻ 


മകൾ 


58 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നു ള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


1 . 


(12) 
നമ്പർ എ5-12020 2020 . 

2020 ജൂൺ 22. 
നെയ്യാറ്റിൻകര ര താലൂ ക്കിൽ 

കാരോട് വില്ലേജിൽ 
ഉച്ചക്കട, മഠവിളാകത്ത് വീട്ടിൽ ലത , എ . മരിച്ചുപോയതിനാൽ 
പരേതയുടെ പേരിൽ ബാങ്കിൽ 

ഹാജരാക്കുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് 
കാണിച്ച് ടി വീട്ടിൽ സുകുമാരൻ നായർ, പി. ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കാരോട് വില്ലേജ് ആഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡിൻ ( പകാരം 
ടിയാൾ 30-3-2020-ൽ മരിച്ചു പോ യ തായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി 

വയസ് 
സുകുമാരൻ നായർ, പി . ഭർത്താവ് 
വിഷ്ണ , എസ്. എൽ. മകൻ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതയുടെ പേരിൽ 
അന ന്ത രാ വ കാ ശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭി ക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേപമു ള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
നെയ്യാറ്റിൻകര. 

തഹശീൽദാർ. 


63 


2 . 


32 


(2 ) 


നമ്പർ ജി6-12943 2020 . 


2020 മേയ് 28. 


തിരുവനന്തപുരം താലൂക്കിൽ വെയിലൂർ വില്ലേജിൽ 
മു രു ക്കും പുഴ പി . ഒ ., നെല്ലി മൂ ട്, സൂര്യ ഭ വ നിൽ 
ജഗദീഷ് കുമാർ , എസ്. എന്നയാൾ 29-1-2020 -ാം തീയതി 
മരണ പ്പെട്ട തായും ബാങ്ക്, മറ്റ് ആവ ശ്യ ങ്ങ ൾ ക്കു മായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ 
മാതാവ് 

ശാന്ത കു മാരി സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
വെയിലൂർ വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


78 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5303 


കമ 


വയസ് 


ബം 


നമ്പർ 


1 


63 


1 


62 


പേര് 

പരേതനുമായുള്ള 

ബന്ധം 
ഗീത ജി . നായർ, 

ഭാര്യ 
മുട്ടറ, ബി . 31, 
ചിതാനഗർ, 
വട്ടിയൂർക്കാവ് പി . ഒ. 


2 


30 


2 


മീര നായർ 


മകൾ 


38 


3 


7 


കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
ശാന്തകുമാരി, 

മാതാവ് 
സൂര്യ ഭവൻ, 
നെല്ലിമൂട്, 
മുരുക്കുംപുഴ പി . ഒ . 
തൃഷ വിക്രമൻ 

ഭാര്യ 
മീനാക്ഷി ജെ . കുമാർ മകൾ 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്ത രാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 5 ) 


( 3 ) 


നമ്പർ ജി6-11912 2020. 


2020 മേയ് 28. 


നമ്പർ ജി6-135712020. 


2020 മേയ് 28. 


തിരുവനന്തപുരം താലൂക്കിൽ കടകംപള്ളി വില്ലേജിൽ 
ആനയറ പി . ഒ., T. C.- 76/ 1857, രാജ്ഭവനിൽ ബാബു രാജ് 
എന്നയാൾ 20-4-2019 -ാം തീയതി മരണപ്പെട്ടതായും ബാങ്ക്, മറ്റ് 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ ത ന്റെ ഭാര്യ 

ഡി . സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ കടകംപള്ളി വില്ലേജ് ആഫീസർ 
മുഖാന്തിരം 

നട ത്തി യ തിൽ പരേ ത ന്റെ 
അ വ കാ ശി കളാ യി 

പറയുന്ന 

പേരാ ണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരുവനന്തപുരം താലൂക്കിൽ കടകംപള്ളി വില്ലേജിൽ 
കരി ക്ക കാ പി . 

ഒ ., മൂല യിൽ പറ മ്പ് , T. C. - 79/ 921, 
തിരുവാതിരയിൽ, ശിവദാസൻ, പി . എന്നയാൾ 18-7-2019 -ാം 
തീയതി മരണപ്പെട്ടതായും ബാങ്ക്, മറ്റ് ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
ജെ . വിമല സമർപ്പിച്ച അപേക്ഷയിൻമേൽ കടകംപള്ളി വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ഷീജ , 


അ ന്വഷണം 


താഴ 


3 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബസം 


ബന്ധം 


1 


ഭാര്യ 


49 


1 


13 


ഷീജ , ഡി ., 
രാജ് ഭവൻ, 
T. C.-76/ 1857 , 


ആനയറ പി . ഒ . 


2 


പൂജ രാജ് 


മകൾ 


26 


2 


44 


3 


ശീഹരി 


മകൻ 


25 


കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 
ജെ . വിമല , 

ഭാര്യ 
T. C. - 79/ 921, 
തിരുവാതിര, 
മൂലയിൽ പറമ്പ്, 

കരിക്കകം പി . ഒ . 
എസ്. സുരേഷ് കുമാർ മകൻ 
എസ്. വിനോദ്കുമാർ 

മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


3 


42 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ ജി6-12995 2020 . 


2020 മേയ് 28. 


നമ്പർ ജി6-12377 / 2020. 


2020 മേയ് 28 . 


ഒ . 


ജ . 


അവകാശ 


തിരുവനന്തപുരം താലൂക്കിൽ പേരൂർക്കട വില്ലേജിൽ 
വട്ടിയൂർക്കാവ് പി . ഒ ., മുട്ട , ചിത്രാ ന ഗർ, ബി . 311- ൽ 
മു ര ളീ ധ രൻ, എച്ച്. എന്നയാൾ 22- 7 -2019 -ാം തീയതി 
മരണപ്പെട്ടതായും ബാങ്ക്, മറ്റ് ആവശ്യങ്ങൾക്കുമായി 
സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ ത ന്റെ ഭാര്യ 
ഗീത ജി , നായർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ പേരൂർക്കട 
വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 


തിരു വ ന ത പു രം 

താ ലൂ ക്കിൽ 

തക്കാട് 
വില്ലേ ജിൽ തെക്കാട് പി . 

ജ ഗ തി , അശ്വതി, 
ആർ. എ.- 27 - ൽ രത്നമ്മ, ബി. എന്നവർ 8-11-2019 -ാം 
തീയതി മരണപ്പെട്ടതായും ബാങ്ക്, മറ്റ് ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ 
മകൻ ശ്രീരാജ്, എസ്. സമർപ്പിച്ച അപേക്ഷയിൻമേൽ തൈക്കാട് 
വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 2 പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 


Gaz . No. 2912020/DTP ( CLR) . 


79 


5304 


KERALA GAZETTE 


[ PART III 


പേര് 


പരേതയുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ബന്ധം 


1 


മകൻ 


41 


1 


70 


ശ്രീരാജ്, എസ്., 
അശ്വതി, 

ആർ. എ.- 27 , 
കൊച്ചാർ റോഡ്, ജഗതി, 
തെക്കാട് പി . ഒ . 


ജ . 


കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 
ശ്രീകുമാരി, പി. 

ഭാര്യ 
റ്റി . സി . 71526, 
മേലെ പ്രവർത്തലവീട് 
മരുതൻകുഴി, 
കാഞ്ഞിരംപാറ പി . ഒ . 
സംഗീത , എസ്. ആർ. 

മകൾ 
സജിത , എസ്. ആർ. 
സന്തോഷ്, എസ്. ആർ. മകൻ 


2 


ശ്രീഹരി, എസ്. 


മകൻ 


40 


2 


47 


3 


44 


3 3 


4 


39 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


(7 ) 


നമ്പർ ജി6-35843 / 2019 . 


2020 മേയ് 28. 


(9 ) 


നമ്പർ ജി4-10489 2020. 


2020 ജൂൺ 26. 


തിരുവനന്തപുരം താലൂക്കിൽ തെക്കാട് വില്ലേജിൽ 
T. C.- 38/ 592 , ചെന്തിട്ട , തെക്കാട്, രാജഗോപാലൻ നായിഡു 
എന്നയാൾ 20-6-2005 -ാം തീയതി മരണപ്പെട്ടതായും ബാങ്കിലും 
മറ്റും നൽകുന്നതിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ ത ന്റെ ഭാ ര്യ 

സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ തെക്കാട് വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികൾ താഴെ 
പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ക ന ക മ്മ 


തിരു വ ന ന്തപുരം താലൂക്കിൽ തിരു മല വില്ലേജിൽ 
കുന്ന ഏ ഴ , എല് സി ഭ വ നിൽ പുഷ്പ ഭായി എന്ന വർ 
25-7-1989 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ 
സഹോദരൻ വിജയരാജ്, ജെ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
തിരുമല വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തി 
യ തിൽ പരേതയുടെ അവകാശികൾ താഴെ പറയുന്ന 8 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


ഭാര്യ 
മകൾ 


2 


കനകം, സി . 
ധനലക്ഷ്മി, കെ . 
നാഗരാജൻ, ആർ. 
ജയശ്രീ, കെ . 


3 


3 3 


മകൻ 
മകൾ 


കമ 


പേര് 


പരേതയുമായുള്ള 

വയസ് 


4 


എ 


നമ്പർ 


ബന്ധം 


71 


2 


69 


3 


66 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


4 


60 


5 


57 


1 ക്രിസ്റ്റീന ഭായി, ജെ . 

സഹോദരി 
ജെ . സെൽവരാജ് 

സഹോദരൻ 
ജെ . ലീലാബായി 

സഹോദരി 
കനകാബായി 
വിജയ രാജ്, ജെ . 

സഹോദരൻ 
ജിതിൻ ബാബു 

മരണപ്പെട്ട 
സഹോദരൻ 

ബാബുരാജിന്റെ മകൻ 
1 ഷിജു റ്റി . രാജ് മരണപ്പെട്ട 

സഹോദരൻ 
തങ്കരാജിന്റെ 

മകൻ 
8 ഷിനു റ്റി , രാജ് 


( 8 ) 


28 


നമ്പർ ജി4-11669 2020 . 


2020 മേയ് 27. 


34 


33 


3 3 


1 


തിരുവനന്തപുരം താലൂക്കിൽ ശാസ്തമംഗലം വില്ലേജിൽ 
റ്റി . സി . 71526 , മേലേ പേവ ർ ത്തല വീട്, മരു തൻ കു ഴി , 
കാഞ്ഞിരം പാറ, തിരു വ ന ന്ത പുരം എന്ന വിലാസത്തിൽ 
വി . രവീന്ദ്രൻനായർ എന്നയാൾ 19-11-2010 -ാം തീയതി 
മരണപ്പെട്ടതായും കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും 
നിയമാനുസൃതമായ മറ്റാവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ മകൻ സന്തോഷ്, വി . ആർ. 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ശാസ്തമംഗലം, പേരൂർക്കട 
വില്ലേജ് ആഫീസർമാർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികൾ താഴെ പറയുന്ന 4 പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നു ള്ള തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


80 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5305 


(10) 


( 12 ) 


നമ്പർ ജി6-1360212020. 


2020 മേയ് 28 . 


നമ്പർ ജി6-12931 2020 . 


2020 മേയ് 28. 


തിരുവനന്തപുരം താലൂക്കിൽ ഉളിയാഴ്സത്തുറ വില്ലേജിൽ 
ചെമ്പഴന്തി പി. ഒ., വലിയവിള, ഭദലെയിൻ, ആയില്യത്തിൽ, 
ശശിധ രൻ നായർ, പി . എന്നയാൾ 21-1-2019 -ാം തീയതി 
മരണപ്പെട്ട തായും ബാങ്ക്, മറ്റാവ ശ്യ ങ്ങൾക്കും അവ കാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേത ന്റെ മകൻ 
ബിനോ ദ് കു മാർ, എസ്. സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ഉളിയാഴ്സത്തുറ വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


തിരുവനന്തപുരം താലൂക്കിൽ വെയിലൂർ വില്ലേജിൽ 
ശാസ് ത വട്ടം പി . ഒ . , ശാസ്ത വട്ടം, സുജാത ഭവ നിൽ 
അംബുജാക്ഷി എന്നവർ 1-9-2019 -ാം തീയതി മരണപ്പെട്ടതായും 
ബാങ്ക്, മറ്റാവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെ 
ട്ടു കൊണ്ട് പരേത യുടെ മകൾ സുജാത , എ . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ വെയിലൂർ വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശിയായി താഴെ 
പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര് 


പരേതയുമായുള്ള 

വയസ് 


ബന്ധം 


കമ 
നമ്പർ 


മകൾ 


51 


1 


2 


36 


പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 
ഓമനയമ്മ 

ഭാര്യ 

60 
ബിനോദ് കുമാർ , എസ്., 

മകൻ 
ആയില്യം, മംഗ്ലാവ് വിള, 
ശീഭദലെയിൻ, 
ചെമ്പഴന്തി പി . ഒ . 
ശരത് കുമാർ, എസ്. 


സുജാത , എ . 
സുജാത ഭവൻ 
ശാസ്തവട്ടം 
ശാസ്തവട്ടം പി . ഒ . 


3 


35 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്ത രാ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വ കാശിയെന്നുള്ളതിന് അന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 13) 


നമ്പർ ജി6-252212020 . 


2020 മേയ് 25. 


( 11) 


നമ്പർ ജി6-562412020. 


2020 മേയ് 26. 


തിരുവനന്തപുരം താലൂക്കിൽ തൈക്കാട് വില്ലേജിൽ 
തെക്കാട് പി. ഒ., മേട്ടുക്കട, റ്റി . സി .- 24/ 1296 , ദ്വാരകയിൽ 
എൻ. എസ്. ശശികുമാർ എന്നയാൾ 11-11-2019 -ാം തീയതി 
മരണ പ്പെട്ട തായും ബാങ്ക്, മറ്റാവ ശ്യ ങ്ങൾക്കും അവകാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ ത ന്റെ ഭാര്യ 
സജി നി , 

സി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
തെക്കാട് 

വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശിയായി താഴെ പറയുന്ന 
ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


തിരു വ ന ന്തപുരം താലൂക്കിൽ വെയിലൂർ വില്ലേജിൽ 
വറുതട്ടിൽ വീട്, കൈലാത്തകോണം, കുറക്കട പി , ഒ .- യിൽ 
സുഭദ്ര എന്നവർ 20-11-2020 -ാം തീയതി മരണപ്പെട്ടതായും ബാങ്ക് 
ഇടപാടുകൾക്കും മറ്റാവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ ത യുടെ മകൾ സുകേശിനി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വെയിലൂർ വില്ലേജ് ആഫീസർ 
മു ഖാന്തിരം അന്വേഷണം നട ത്തി യ തിൽ പരേ ത ന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ക . 


പേര് 


പരേതയുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബന്ധം 


മകൾ 


62 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 
ഭാര്യ 

60 


സുകേശിനി, എസ്., 
വടക്കുംകരവീട്, 

കൈലാത്ത്കോണം, 
കുറക്കെട പി . ഒ . 
എസ്. സുകേശൻ 
സുജാത , എസ്. 
ശ്യാമള, എസ്. 


2 


മകൻ 


60 


സജിനി, കെ . സി . 

റ്റി . സി .- 24/ 1296, 
ദ്വാരക, മേട്ടുക്കട, 

തെക്കാട് പി . ഒ . 


3 


മകൾ 


58 


4 


54 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വ കാ ശി യെ ന്നു ള്ള തിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


81 


5306 


KERALA GAZETTE 


[PART III 


( 14 ) 


( 16) 


നമ്പർ ജി4-9200 | 2020. 


2020 മേയ് 27 . 


നമ്പർ ജി4-129212020 . 


2020 മേയ് 25. 


നമ o 


തിരു വ ന ന്ത പു രം താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
ക രു മ പി . 

ഈട ഗാ മ ം , ദേവി ന ഗർ , പത്മ ക പ് 
റ്റി. സി. 54/1053 ( 101 - ൽ) വെങ്കിട്ട കൃഷ്ണൻ, പി. എന്നയാൾ 
20-12-2019 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
ഗിരിജ , ജി. സമർപ്പിച്ച അപേക്ഷയിൻമേൽ നേമം വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


തിരു വ ന ന്ത പുരം താ ലൂ ക്കിൽ കല്ലിയൂർ വില്ലേജിൽ 
നേമം,ഊക്കോട് പി . ഒ ., രാഗ് എന്ന മേൽവിലാസത്തിൽ 
റ്റി. രാധ 

എന്നവർ 8-3-2020 -ാം തീയതി മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ നായർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കല്ലിയൂർ വില്ലേജ് ആഫീസർ 
മുഖാന്തിരം അന്വേഷണം നട ത്തി യ തിൽ പരേ ത ന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


നമ്പർ 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


1 


51 


നമ്പർ 


ബന്ധം 


ഭാര്യ 
മകൾ 


28 


1 


73 


ഗിരിജ , ജി . 
അഞ്ചു , ജി . കെ . 
മഞ്ചു , ജി . കെ . 
ഗോമതി, എൻ. 


3 


20 


99 


2 


ഗോപാലകൃഷ്ണൻ നായർ, കെ . ഭർത്താവ് 
അരുണ പത്മരാജ് 

മകൾ 
അജിത് ഗോപാലകൃഷ്ണൻ മകൻ 


40 


4 


മാതാവ് 


80 


3 


35 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ്പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 15) 


നമ്പർ ജി4-9194 / 2020. 


2020 മേയ് 27 . 


( 17 ) 


നമ്പർ ജി4-13213 2020 . 


2020 മേയ് 25. 


ഒ . , 


തിരുവനന്തപുരം താലൂക്കിൽ വട്ടിയൂർക്കാവ് വില്ലേജിൽ 
വട്ടിയൂർക്കാവ് പി. ഒ., കൊടുങ്ങാനൂർ, പുല്ലുവിളാകം, കടയിൽ 
വീട്ടിൽ, ഗോമതി എന്നവർ 23-6-2017 -ാം തീയതി മരണപ്പെട്ട 
തായും വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ മകൻ ഉദയകുമാർ , കെ . 
സമർപ്പിച്ച അപേക്ഷയിൻ മേൽ വട്ടിയൂർക്കാവ് വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പരേതന്റെ 
അവകാശിയായി താഴെ പറയുന്ന ഒരാളാണു ള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


തിരുവനന്തപുരം താലൂക്കിൽ വട്ടിയൂർക്കാവ് വില്ലേജിൽ 
വട്ടിയൂർക്കാവ് പി . 

NRRA - 93 , ഗോകുലം, 
റ്റി . സി . 36 1 2525 ( 2 ) -ൽ മഹാ ദേ വൻ, ഡി . എന്നയാൾ 
14-4-2020 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
രാജലക്ഷ്മി സമർപ്പിച്ച അപേക്ഷയിൻമേൽ വട്ടിയൂർക്കാവ് 
വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


53 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


9 


പേര് 

പരേതയുമായുള്ള വയസ് 

ബന്ധം 
ഉദയകുമാർ, കെ . 

മകൻ 
കടയിൽ വീട്, പുല്ലുവിളാകം 
റ്റി. സി . 35 1660 , തിട്ടമംഗലം, 
കൊടുങ്ങാനൂർ പി . ഒ., 
വട്ടിയൂർക്കാവ് 


നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


72 


രാജലക്ഷ്മി, എ . എം . 
എം , ഗോകുൽ 


2 


മകൻ 


20 


മേൽ പരാമർശിച്ചിട്ടുള്ളയാളാണ് പരേതയുടെ അനന്തരാ 
വ കാശിയെ ന്നു ള്ള തിന് അനന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


82 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5307 


( 18) 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ ജി4-1334212020. 


2020 മേയ് 25 . 


ബന്ധം 


കമ 

പേര് 
നമ്പർ 

ആർ. വസന്ത 
രാജേഷ്, വി. ആർ. 
രാഖി, വി . ആർ. 


1 


66 


ഭാര്യ 
മകൻ 


2 


39 


3 


മകൾ 


37 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


തിരു വ ന ന്ത പുരം 

താ ലൂ ക്കിൽ നേമം വില്ലേജിൽ 
പാപ്പനംകോട് പി. ഒ., നരിപ്പിൽ, അനഘ, റ്റി . സി . 64155 - ൽ 
ആർ. മാത്യു എന്നയാൾ 27-6-2019 -ാം തീയതി മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് 

പര ത ന്റെ ഭാ ര്യ അ മ്മു കുട്ടി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ നേമം വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
അമ്മുകുട്ടി 

ഭാര്യ 
ജോഷി, എ . എം . 

മകൻ 
മനോജ്കുമാർ, എ . എം . 
അല്ലി റാണി, എ . എം . മകൾ 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


85 


2 


52 


( 21) 


3 


50 


നമ്പർ ജി4-13395 2020 . 


2020 മേയ് 25. 


4 


48 


തിരു വ ന ന്ത പുരം താലൂക്കിൽ കല്ലിയൂർ വില്ലേജിൽ 
കല്ലിയൂർ പി . ഒ., കാക്കാമൂല, ഇലവിൻവിളവീട്, എം . എൻ. 
ഭവനിൽ നിർമ്മല , എസ്. എന്നവർ 17-3-2020 - ൽ മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് മധു , കെ . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കല്ലിയൂർ വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


( 19 ) 


പേര് 


നമ്പർ ജി4-13343 2020 . 


2020 മേയ് 25 . 


പരേതയുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


മധു , കെ . 


ഭർത്താവ് 


54 


2 


നിതിൻ മധു 


മകൻ 


25 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


തിരു വ ന ത പ രം താ ലൂ ക്കിൽ നേമം വില്ലേജിൽ 
നേമം പി. ഒ., പഴയകാരയ്ക്കാമണ്ഡപം, അൽ തസ്നീം, SRA 
B4- ൽ , നജീറബീവി എന്നവർ 26-3-2020 - ൽ മരണപ്പെട്ടതായും 
വിവിധ ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെ 
ട്ടുകൊണ്ട്പരേതയുടെ മകൻ തസ്തീം താജ്, റ്റി. സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ നേമം വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
എ . താജുദ്ദീൻ 

ഭർത്താവ് 
മുഹമ്മദ് ഹസീം താജ് മകൻ 
തസ്തീം താജ്, റ്റി . 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശിക ളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


67 


( 22 ) 


2 


27 


നമ്പർ ജി4-12478 2020 . 


2020 മേയ് 22 . 


3 


31 


3 


തിരു വ നന്തപുരം താലൂക്കിൽ പാങ്ങപ്പാറ വില്ലേജിൽ 
പാങ്ങ പ്പാറ, സുരേഷ് ഭവ നിൽ ബാല കൃ ഷ് ണൻ, എം . 
എന്നയാൾ 27-8-2019 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പരേതന്റെ ഭാര്യ ശാന്തകുമാരി അമ്മ, ജി . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ പാങ്ങപ്പാറ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 5 പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു. 


(20 ) 


നമ്പർ ജി4-13603 2020. 


2020 മേയ് 25. 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


13 


2 


45 


തിരു വ ന ന്ത പു രം താ ലൂ ക്കിൽ നേമം വില്ലേജിൽ 
കൈമനം. , നീറമൺകര, ശങ്കർനഗർ, ശിവശൈലത്തിൽ 
കെ . രാജരത്തിനം എന്നയാൾ 4-12-2014 -ാം തീയതി മരണപ്പെട്ട 
തായും വിവിധ ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവ 
ശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ആർ. വസന്ത സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ നേമം വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


3 


ശാന്തകുമാരി അമ്മ, ജി . 

ഭാര്യ 
സുചിത്ര , ബി . എസ്. 

മകൾ 
രേഖ , ഐ . ആർ. മരണപ്പെട്ട മകൻ 

സുരേഷിന്റെ ഭാര്യ 
റിതേഷ് എസ്. നായർ 

മകൻ 
സജീഷ് എസ്. നായർ 


45 


4 


20 


3 5 


5 


17 


3 1 


Gaz . No. 2912020/DTP ( CLR) . 


83 


5308 


KERALA GAZETTE 


[ PART III 


( 25 ) 


നമ്പർ ജി3-13783 2020. 


2020 മേയ് 26 . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യ പ്പെ ടുത്തി 30 

ദിവ സ 
ത്തിനുള്ളിൽ രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(23) 


തിരു വ ന ന്ത പുരം താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ 
സുജാതകുമാരി, എൻ., 81-314 , GNRA 185 , സേവിയേഴ്സ് 

ലൈൻ, ഗവൺമെന്റ് പ്രസ്സ് റോഡ് എന്നയാൾ 12-12-2019 -ാം 
തീയതി മരണപ്പെട്ട തായും ബാങ്ക്, മറ്റാ വ ശ്യ ങ്ങൾക്കായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
ഭർത്താവ് 

എ . സതീഷ് ചന്ദൻ നാ യ ർ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ വഞ്ചിയൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


നമ്പർ ജി3-13784,2020 . 


2020 മേയ് 26. 


തിരു വ നന്ത പുരം താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ 
എം . അംബികദേവി, " പതിഭ , റ്റി. സി. 82 11382 , RRAE 69, 
ഋഷിമംഗലം, വഞ്ചിയൂർ പി. ഒ. എന്നവർ 3-7-2019 -ാം തീയതി 
മരണപ്പെട്ടതായും ബാങ്ക് മറ്റാവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് 
എൻ. രാമൻകുട്ടി നായർ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
വഞ്ചിയൂർ വില്ലേ ജാഫീസർ മുഖാന്തിരം അന്വേ ഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
2 പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


എ . സതീഷ് ചന്ദ്രൻ നായർ 


ഭർത്താവ് 


67 


2 


കൃഷ്ണകുമാർ, എസ്. 


മകൻ 


36 


പേര് 


പരേതയുമായുള്ള വയസ് 


3 


കമ 
നമ്പർ 


ശാലിനി, എസ്. 


മകൾ 


35 


ബന്ധം 


1 


83 


2 


49 


എൻ. രാമൻകുട്ടി നായർ ഭർത്താവ് 
പ്രവീൺ ആർ. കുമാർ 

മകൻ 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യ പ്പെ ടുത്തി 30 ദിവ സ 
ത്തിനുള്ളിൽ രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(26) 


നമ്പർ ജി3-13514 2020. 


2020 മേയ് 25. 


(24 ) 


നമ്പർ ജി3-13463 2020. 


2020 മേയ് 25, 


അവ ക ാ ശ 


തിരുവനന്തപുരം താലൂക്കിൽ അയിരൂപ്പാറ വില്ലേജിൽ 
കെ . വസന്തകുമാരി, വെങ്കിടശ്ശേരിൽ ഹൗസ്, കാട്ടായിക്കോണം 
പി . ഒ . 

എന്നവർ 7-4-2020 -ാം തീയതി മരണപ്പെട്ടതായും 
വിവിധ ആ ശ്യ ങ്ങ ൾ ക്കായി 

സർട്ടി ഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെഭർത്താവ് ശിവാത്മജൻ ആചാരി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അയിരൂപ്പാറ വില്ലേജാഫീസർ 
മുഖാന്തിരം അ ന്വേ ഷണം നട ത്തി യ തിൽ പരേതയുടെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


5 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മുട്ട ത്തറ വില്ലേജിൽ 
എസ്. കൃഷ്ണൻ, റ്റി . സി. 47 }1372, പുതുവൽ കുഞ്ചു വീട് 
എസ്. എം . ലോക്കു , പൂന്തുറ പി . ഒ. എന്നയാൾ 20-6-2016 -ാം 
തീയതി മരണപ്പെട്ടതായും ബാങ്ക്, മറ്റാവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 

ഗോ മ തി , പി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ മുട്ട ത്ത 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അ വ കാ ശി ക ളാ യി താഴെപ്പ് റ യു ന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
ഗോമതി, പി . 

ഭാര്യ 
ലതിക , എൻ. 

മകൾ 
ഗീത , പി . ജി . 
ജ്യോതി, ജി . പി . 
ഹരികുമാർ, കെ . ജി . 

മകൻ 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


66 


1 


ശിവാത്മജൻ ആചാരി, വി . റ്റി . ഭർത്താവ് 


55 


2 


52 


3 


47 


2 


മകൾ 


ശരണ്യ വി . തമ്പി 


25 


4 


43 


3 


ഗോപിക വി . തമ്പി 


23 


3 3 


5 


39 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ്പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്നതിൽ ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


84 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5309 


(27) 


( 29 ) 


നമ്പർ ജി3-13497 2020. 


2020 മേയ് 25 . 


നമ്പർ ജി3-13622 2020 . 


2020 മേയ് 26. 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മുട്ടത്തറ വില്ലേജിൽ 
മഹാദേവൻ, വി., റ്റി. സി . 42 1440 ( 19 ) എസ്, വി.എൻ. -26, 
ശ്രീവരാഹം നഗർ, വള്ളക്കടവ് പി. ഒ. എന്നയാൾ 16-2-2020 -ാം 
തീയതി മരണപ്പെട്ടതായും പെൻഷൻ, വിവിധാവശ്യങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
രേ വ തി , എൻ. സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 

മുട്ട ത്ത 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പ ര ത ന്റെ അ വ കാ ശി കളാ യി 

താഴെപ്പ റ യു ന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മുട്ട ത്തറ വില്ലേജിൽ 
കെ . ചന്ദ്രശേഖർ, ശാന്തി നിവാസ്, റ്റി. സി. 40/814(6) ( 60/4031 ), 
SPTRA- 16A, ശീവ രാഹം മണ ക്കാട് പി . ഒ . എന്നയാൾ 
7-2-2020 -ാം തീയതി മരണപ്പെട്ടതായും, ബാങ്ക് മറ്റാ വ ശ്യ 
ങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരതന്റെ ഭാര്യ ശാന്തി 

ചന്ദ ശ ഖർ 

സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ മുട്ടത്തറ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


5 


പേര് 


കമ 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ശാന്തി ചന്ദ്രശേഖർ 


46 


എൻ. രേവതി 


ഭാര്യ 


ഭാര്യ 


58 


2 


അതിഥി ചന്ദ്രശേഖർ 


മകൾ 


29 


2 


രേഖ , എം . 


കൾ 


29 


3 


സുകുതി, സി . എസ്. 


20 


3 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വ കാശികളെന്നു ള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നു ള്ള തിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 28 ) 


( 30 ) 


നമ്പർ ജി3-13455 / 2020. 


2020 മേയ് 25. 


നമ്പർ ജി3-13660 2020. 


2020 മേയ് 26. 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മുട്ടത്തറ വില്ലേജിൽ 
എസ്. ജനാർദ്ദ ന ൻ പോറ്റി, SARAS 100 , ഇന്ദിര ഭവൻ, 
ശ്രീവരാഹം, മണക്കാട് പി. ഒ . എന്നയാൾ 24-2-2020 -ാം തീയതി 
മ ര ണപ്പെട്ട തായും 

ബാങ്ക്, 

മറ്റാ വ ശ്യ ങ്ങ ൾക്കായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട്പരേതന്റെ 
ഭാര്യ ഗീത മ്മാൾ, എസ്. സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
മുട്ട ത്തറ വില്ലേ ജാഫീസർ മുഖാന്തിരം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരു വ ന ന്ത പുരം താലൂക്കിൽ ആറ്റിപ വില്ലേജിൽ 
മാധ വൻകുട്ടി, റ്റി . കെ ., റ്റി . സി . 97 } 332 1, ഹരിഭവൻ, 
മം ത്തി ന ട , കട്ടേല എന്നയാൾ 10 - 12 - 2016 -ാം തീയതി 
മരണപ്പെട്ടതായും ബാങ്ക്, മറ്റാവ ശ്യ ങ്ങൾക്കായി അവ കാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 
അംബികകുമാരി, ഡി. സമർപ്പിച്ച അപേക്ഷയിൻമേൽ ആറ്റിപ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയ തിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയു ന്ന 3 പേരാണ് 
ഉള്ളതെന്നും അറിവായിരിക്കുന്നു. 


അന്വ) ഷണം 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


ഗീതമ്മാൾ, എസ്. 


ഭാര്യ 


64 


1 


അംബികകുമാരി, ഡി . 


ഭാര്യ 


47 


2 


കവിത , ജെ . 


മകൾ 


40 


2 


ഹരിപിയ , എ . 


മകൾ 


20 


3 


കൽപ്പന , ജെ . 


38 


3 


കൃഷ്ണപിയ , എ . 


മകൾ 


16 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വ കാശികളെന്നു ള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


85 


5310 


KERALA GAZETTE 


[ PART III 


( 31) 


( 33 ) 


നമ്പർ ജി3-13621 2020. 


2020 മേയ് 26. 


നമ്പർ ജി6-50423 | 2019. 


2020 മേയ് 26. 


14 - 1- 2015 - ാം 


അവ കാശ 


തിരു വ ന ന്ത പുരം താലൂക്കിൽ മുട്ട ത്തറ വില്ലേജിൽ 
സിൽ വ പിച്ച , റ്റി . സി . 69 { 539 , നടു ത്തുറ, പൂന്തുറ പി. ഒ . 
എന്നയാൾ 

തീയതി മ ര ണപ്പെട്ട തായും 
ബാങ്ക്, മറ്റാ വ ശ്യ ങ്ങ ൾ ക്കായി അവ കാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ സിൽവമ്മ സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ മുട്ടത്തറ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 6 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


തിരു വ നന്ത പുരം താലൂക്കിൽ തെക്കാട് വില്ലേജിൽ 
റ്റി. സി. 26/1361, തോട്ട് വരമ്പിൽ വീട്, സെക്രട്ടറിയേറ്റ് വാർഡ്, 
തമ്പാനൂർ വിലാ സ ത്തിൽ ഡി . ബോസ് 

എന്ന യാ ൾ 
24-5-2011 -ാം തീയതി മരണപ്പെട്ട തായും ബാങ്കിലും മറ്റ് 
ഇട പാ ടു കൾക്കും വേണ്ടി 

സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഡി. ഗിരിജ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ തൈക്കാട് വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വഷണം നടത്തിയതിൽ പരേതന്റെ നിയമാ നു സത 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഗിരിജ , ഡി ., 

ഭാര്യ 
റ്റി . സി . 26/1361, 
തോട്ടുവരമ്പിൽ വീട്, 
സെക്രട്ടറിയേറ്റ് വാർഡ്, 
തിരുവനന്തപുരം. 
എബിൻദാസ് 

മകൻ 
എബിന് ദാസ് 

മകൾ 


ബന്ധം 


സിൽവമ്മ 


ഭാര്യ 


76 


1 


58 


2 


ഫിലോമി 


മകൾ 


51 


3 


ആന്റണി, എസ്. 


മകൻ 


46 


4 


നിർമ്മല 


മകൾ 


43 


5 


41 


2 


34 


സുശീല ദേവദാസ് 
പുഷ്പരാജ് 


6 


മകൻ 


38 


3 


31 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വ കാശികളെന്നു ള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 32) 


നമ്പർ ജി3-13625 2020 . 


2020 മേയ് 26. 


തിരു വ ന ന്ത പുരം താലൂക്കിൽ ആറ്റിപ വില്ലേ ജിൽ 
മുഹമ്മദ്, എ ., ഷിംന മൻസിൽ, സ്റ്റേഷൻകടവ്, കഴക്കൂട്ടം പി. ഒ. 
എന്നയാൾ 29-12-2019 -ാം തീയതി മരണപ്പെട്ടതായും ബാങ്ക്, 
മറ്റാവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ഷാഹി ത , എച്ച്. സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ആറ്റിപ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


( 34 ) 
നമ്പർ ജി4-12925 2020 . 

2020 ജൂൺ 3. 
തിരു വ നന്ത പുരം താലൂക്കിൽ തെക്കാട് വില്ലേജിൽ 
ശങ്കുചകം ലൈൻ, റ്റി. സി . 24/1380 , സി . പി . ഭവനിൽ എസ്. 

ഗോ പ കു മാർ എന്നയാൾ 14- 2 - 2 0 20 - ാം തീയതി 
മ ര ണപ്പെട്ട തായും വിവിധ ആ വ ശ്യ ങ്ങ ൾക്ക് അ വ കാശ 
സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേതന്റെ മകൻ 
ശരത്ത്, ജി. ആർ. സമർപ്പിച്ച അപേക്ഷയിൻമേൽ കല്ലിയൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവ കാ ശി കളായി താഴെപ്പ റ യു ന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


3 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


1 


50 


ബന്ധം 


2 


30 


ഷാഹിത , എച്ച്. 


ഭാര്യ 


55 


3 


26 


രാധിക 

ഭാര്യ 
സരിത ഗോപൻ, ജി . ആർ. 

മകൾ 
ശരത്ത്, ജി . ആർ. , 

മകൻ 
ശിവശക്തി, 
കോൺവെന്റ് റോഡ്, 
പാവച്ചമ്പലം, നേമം പി . ഒ . 


2 


ഷിമിന 


മകൾ 


37 


3 


ഷംനാദ് 


മകൻ 


33 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വ കാശികളെന്നു ള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


86 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


531 1 


(35 ) 


(37 ) 


നമ്പർ ജി2-11927 2020. 


2020 മേയ് 29 . 


നമ്പർ ജി4-14176 2020. 


2020 ജൂൺ 22 . 


തിരു വ ന ന്ത പുരം താലൂ ക്കിൽ പേട്ട വില്ലേ ജിൽ 
റ്റി.സി. 29/794, മഠത്തുവിളാകം, പെരുന്താന്നി,വള്ളക്കടവ് പി.ഒ., 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ആർ. പത്മനാഭൻ ഉണ്ണി 
എന്നയാൾ 25-2-2020 -ാം തീയതി മരണപ്പെട്ടതായും ബാങ്കിലും 
നിയമാനുസൃതമായ മറ്റാവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെഭാര്യ റ്റി . പി . ഗീത മുതൽപേർ 
സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ പേട്ട വില്ലേ ജ ാ ഫീസർ 
മുഖാന്തിരം അന്വേ ഷ ണം നട ത്തി യ തിൽ പരേതന്റെ 
അവകാശികളായി താഴെപ്പറയു ന്ന 5 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


തിരു വ ന ന്ത പുരം താലൂക്കിൽ തിരു മല വില്ലേ ജിൽ 
ആറാമട പി . ഒ . , കൂ ര ച്ചൽ, താഴ ത്തു പു ത്ത ൻ വീട്ടിൽ 
അജ യ കൃ ഷ്ണൻ ഗോപകുമാർ എന്നയാൾ 2-2 -2020 -ാം 
തീയ തി 

മ ര ണപ്പെട്ട താ യും വിവിധ ആ വ ശ്യ ങ്ങ ൾ ക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
പിതാവ് ഗോപ കൂ മാർ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
തിരു മല വില്ലേ ജാഫീസർ മു ഖാ ന്തിരം 
നടത്തിയതിൽ പരേതന്റെ അവകാശിയായി താഴെപ്പറയുന്ന 
ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


അന്വഷണം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


പേര് 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


ബന്ധം 


1 


ഭാര്യ 


73 


സുമംഗലദേവി, ഐ . 


മാതാവ് 


52 


റ്റി . പി . ഗീത , 
റ്റി , സി . 29/794, 
മഠത്തുവിളാകം, 
പെരുന്താന്നി, 
തിരുവനന്തപുരം. 
പി, ജി. ഉണ്ണികൃഷ്ണൻ 
പി . ജി . രാമകൃഷ്ണൻ 
രവികുമാർ , പി . ജി . 
ലത രാജേഷ് 


2 


മകൻ 


50 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വ കാശിയെ ന്നു ള്ള തിന് അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


3 


48 


4 


45 


3 3 


5 


മകൾ 


40 


(38 ) 


നമ്പർ ജി2-481632019 . 


2020 ജൂൺ 12 . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


തിരു വ നന്ത പുരം താലൂക്കിൽ മണക്കാട് വില്ലേജിൽ 
റ്റി . സി . 48 | 809 , ( പീത നിവാസ്, കെ . ആർ. എ . - 12, 
കൊഞ്ചിറ വിള , മണക്കാട് പി . ഒ . എന്ന വിലാ സ ത്തിൽ 
വി . രാമ കൃ ഷ്ണൻ എന്നയാൾ 23 -10 -2015 - ാം തീയതി 
മരണപ്പെട്ടതായും നിയമാനുസൃതമായ വിവിധ ആവശ്യങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
മകൻ പ്രവീൺ, പി . ആർ. സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
മണ ക്കാട് വില്ലേ ജാഫീസർ മു ഖാന്തിരം അ ന്വേ ഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


അവ കാശ 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബം 


ഭാര്യ 


59 


2 


മകൾ 


37 


3 


31 


( 36) 
നമ്പർ ജി4-13604 2020. 

2020 ജൂൺ 8. 
തിരു വ ന ന്ത പുരം താലൂ ക്കിൽ നേമം വില്ലേജിൽ 
നേമം പി. ഒ., തമ്പുരാൻ നഗർ, റ്റി. സി. 52 /905-2, അംബിക 
ഭവനിൽ പി . അംബികകുമാരി എന്നവർ 21-11-2012 -ാം തീയതി 
മ ര ണപ്പെ ട്ട തായും വിവിധ ആ വ ശ്യ ങ്ങ ൾക്ക് 
സർട്ടിഫിക്കറ്റ് ആവ ശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
അനൂപ് കുമാർ , വി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ നേമം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
വി. വിനോദ്കുമാർ 

മകൻ 
മനോജ്കുമാർ 

അനൂപ്കുമാർ, വി . 
മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പ്രഭാകുമാരി, ആർ. 
പീത , പി . ആർ. 
പവീൺ, പി . ആർ., 
റ്റി . സി . 67800, 
കെ . ആർ. എ . - 12, 
കൊഞ്ചിറവിള , 
മണക്കാട് പി . ഒ . 


40 


2 


39 


3 


34 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Gaz , No. 2912020/DTP ( CLR ). 


87 


5312 


KERALA GAZETTE 


[PART III 


( 39) 


Nedumangad Taluk 


നമ്പർ ജി3-11867 2020. 


2020 മേയ് 21. 


പരസ്യം 


(1) 


നമ്പർ ബി5-65572020. 


2020 ജൂലൈ 2 . 


s 


തിരു വ നന്തപുരം താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ 
കെ . പ്രേമൻ, റ്റി . സി . 271 669( Old) 821465 ( New), ആതിര, 
വഞ്ചിയൂർ എന്നയാൾ 12-8-2019 -ാം തീയതി മരണപ്പെട്ടതായും 
ബാങ്ക്, മറ്റാ വ ശ്യ ങ്ങൾക്കായി അവ കാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ എം . സി . ജയലക്ഷ്മി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വഞ്ചിയൂർ വില്ലേജാഫീസർ 
മുഖാന്തിരം 

നട ത്തി യ തിൽ പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറി 
വായിരിക്കുന്നു . 


അന്വഷണം 


നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര വില്ലേജിൽ താമസിച്ചു 
വരവെ അന്തരിച്ചു പോയ ശശി ധ രൻ, ജെ . എന്ന യാ ളുടെ 
അന ന്ത രാവകാശികൾക്ക് ബാങ്ക് സംബ ന്ധ മായ ആവ ശ്യ 
ങ്ങൾക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടി അവകാശ 
സർട്ടിഫിക്കറ്റിനായി അരുവിക്കര ഇടമൺമുകൾ കട്ടയ്ക്കാൽ 
വീട്ടിൽ റ്റീന എസ്. ശശി ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
23-8-2019 - ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


എം , സി . ജയലക്ഷ്മി 


ഭാര്യ 


64 


2 


ഗൗരി പാജ 


മകൾ 


40 


3 


ലക്ഷ്മി പംജ 


37 


3 3 


പേര് 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


58 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വ കാശികളെന്നു ള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


മകൾ 


31 


ശ്രീകുമാരി, എസ്. ആർ. 
റ്റീന എസ്. ശശി 
റ്റിൻ എസ്. ശശി 
ഐശ്വര്യ എസ്. ശശി 


3 


33 


: 5 


4 


24 


(40) 


നമ്പർ ജി6-6859 2020 . 


2020 ജൂൺ 4. 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പസിദ്ധപ്പെടുത്തി30 
ദിവ സ ത്തി നക ഈ ആഫീസിൽ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


തിരുവനന്തപുരം താലൂക്കിൽ പേരൂർക്കട വില്ലേജിൽ 
കവടിയാർ പി . ഒ., മഹാരാജ ഗാർഡൻസ്, കൃഷ്ണ നിലയ 
ത്തിൽ കൃഷ്ണൻകുട്ടി എന്നയാൾ 8-9 - 2004 -ാം തീയതി 
മരണപ്പെട്ടതായും ബാങ്ക്, മറ്റാവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ തങ്കം 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ പേരൂർക്കട വില്ലേജാഫീസർ 
മു ഖാന്തിരം 

നട ത്തി യ തിൽ പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറി 
വായിരിക്കുന്നു . 


(2 ) 


നമ്പർ ബി5-6898 2020. 


2020 ജൂലൈ 2 . 


അന്വഷണം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


ഭാര്യ 


65 


തങ്കം, 
കൃഷ്ണനിലയം, 
മഹാരാജ ഗാർഡൻസ്, 
കവടിയാർ പി . ഒ . 
അനിൽകുമാർ, കെ . 
ഉണ്ണികൃഷ്ണൻ, കെ . 


മ രണ 


നെടു മ ങ്ങാട് താലൂക്കിൽ തൊളിക്കോട് വില്ലേ ജിൽ 
താമ സിച്ചു വ ര വെ അ ന്ത രി ച്ചു പോയ ഭാ ര തി യമ്മ 
എന്നവരുടെ അന ന്ത രാ വ കാ ശികൾ ക്ക് വിവിധ ആവ ശ്യ 
ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി പരപ്പാറ പി. ഒ., 
താഴെ മാങ്കാട്, പ്രണവ് മന്ദിരത്തിൽ പുഷ്പാംഗദൻ നായർ 

ബോധിപ്പിച്ച അപേക്ഷ തൊളിക്കോട്, വിതുര, പന പൂർ 
വില്ലേ ജാ ഫീ സർമാർ മു ഖാ ന്തിരം അ വ കാശ വിചാരണ 
നടത്തിവന്ന റിപ്പോർട്ടും 

സർട്ടി ഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 10-9-2017 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


2 


മകൻ 


42 


3 


41 


ബന്ധം 


1 


മകൾ 


64 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നു ള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


2 


മകൻ 


60 


3 


58 


: 5 


വത്സലകുമാരി 
രഘുനാഥൻ നായർ 
പുഷ്പാംഗദൻ നായൻ 
അപ്പുക്കുട്ടൻ നായർ 
രാധാകുമാരി 
ഷീലകുമാരി 


4 


55 


5 


മകൾ 


52 


താലൂക്കാഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
തഹശീൽദാർ. 


6 


49 


: 


88 


